Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


: 


3 


NMENT 


TO K2 


പ 


: 


J 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 30th November 2010 

| 2010 നവംബർ 30 
9th Agrahayana 1932 
1932 അഗ്രഹായനം 9 


വാല്യം 55 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


പ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം സീനിയർ സൂപ്ര 
ണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് റീജ്യണൽ ഓഫീസ്, 
എറോത്ത് സെന്റർ, ബേങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ 
പരി ധി ക്കു ശേഷം ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ സി4 - 6215 / സി. ആർ. 
2010 നവംബർ 8 . 


എറോത്ത് സെന്റർ, ബേങ്ക് റോഡ്, 
കോഴിക്കോട്- 673 001 . 


- ( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 6215 / ആർഎ . 
നമ്പരായി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ താലൂക്ക്, മകരി 
വില്ലേജിലെ മക്രേരി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന സിറാ 
ജുൽ ഉലൂം 

പള്ളി 
മദ്രസ്സ കമ്മിറ്റി വഖ ഫി ന വകാശപ്പെട്ടതും കാടാച്ചിറ 
എസ്. ആർ. ഒ.- യിലെ 641/1975-ാം നമ്പർ ആധാര കാശുള്ള 
0 . S . No. 6-2, R .S . No . 3/4- A - ൽപെട്ട 16 :/4 സെന്റ് സ്ഥല 
വും മക്രേരി അംശം മക്രേരി ദേശത്ത് വി. എം . ഹംസ 
ഹാജിയുടെ കൈവശമുള്ള റി . സ . 21 / 4 0 . S . No. 7/1 
നമ്പരുള്ള കാടാച്ചിറ S . R . O .- യിലെ 139 / 2010 ആധാരപ്രകാര 
മുള്ള 17 സെന്റ് സ്ഥലവുമായി പരസ്പരം കൈമാറുന്ന 
തിന് അനുമതിക്കു വേണ്ടി വഖഫ് ജനറൽ സെക്രട്ടറി 
അപേക്ഷയും രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. പള്ളിവകയാ 
യുള്ള 16 / 4 സെന്റ് സ്ഥലവുമായി തന്റെ കൈവശമുള്ള 
17 സെന്റ് സ്ഥലവുമായി പരസ്പരം കൈമാറാൻ സമ്മതമാ 

ണെന്നും വി . എം . ഹംസ ഹാജി അറിയിച്ചിട്ടുണ്ട്. 
ആയ തി നാൽ ടി പരസ്പര കൈമാറ്റം സംബന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ ആക്ഷേ 
പമോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധ 


